O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ഫെബ്രുവരി 01 
Tuesday , 01th February 2022 


1197 മകരം 18 


1943 മാഘം 12 


18th Makaram 1197 


12th Magha 1943 


വാല്യം 11 


നമ്പർ 


5 


Vol . XI 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4459 


Revenue Department 


01th February 2022 


Wayanad District 


Mananthavady 


Taluk 


NOTICE 


നമ്പർ : H1-3452 / 2021 


21-01-2022 


അനന്തരാവകാശ 


മാനന്തവാടി താലൂക്കിൽ മാനന്തവാടി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വർക്കി മണിത്തൊട്ടിയിൽ 
വീട് , കണിയാരം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി മാനന്തവാടി വില്ലേജിൽ പരേതൻറെ മകൻ ബിജു.എം.വി , മണിത്തൊട്ടിയിൽ വീട് , കണിയാരം , 
ബോധിപ്പിച്ച അപേക്ഷ മാനന്തവാടി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 13-12-2007 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| മേരി.കെ.ജെ 


ഭാര്യ 


69 


2 


ജോൺസൺ.എം.വി 


മകൻ 


50 


3 


റജീന 


മകൾ 


49 


4 


| മകൻ 


45 


5 


ബിജു 
സിസ്റ്റർ ബിന്ദു 
ബിൻസി.എം . വി 


മകൾ 


42 


6 


മകൾ 


40 


നമ്പർ : എച്ച് 1-253 / 2022 


21-01-2022 


മാനന്തവാടി താലൂക്കിൽ , തവിഞ്ഞാൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കുഞ്ചുണ്ണി , S / O 
ശംഖു , കോട്ടപ്പള്ളിയാലിൽ വീട് , തലപ്പഴ പി.ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി തവിഞ്ഞാൽ വില്ലേജിൽ പരേതൻറെ ഭാര്യ ജാനകി , കോട്ടപ്പള്ളിയാലിൽ വീട് , തലപ്പഴ 
പി.ഒ ബോധിപ്പിച്ച അപേക്ഷ തവിഞ്ഞാൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 16-01-2014 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാവ് മരണപ്പെട്ടു . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ജാനകി 


ഭാര്യ 


78 


2 


| ചന്ദ്രൻ 


മകൻ 


61 


3 


മകൻ 


57 


കെ.ബേബിദാസൻ 
| ഉണ്ണികൃഷ്മൻ 


4 


മകൻ 


54 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4460 


KERALA GAZETTE 


Part III 


5 


പ്രീത 


മകൾ 


52 


6 


രമ 


| മകൾ 


48 


7 


ശിവശങ്കരൻ.കെ.കെ 


മകൻ 


45 


8 


ഷീബ 


മകൾ 


42 


നമ്പർ : എച്ച് 1-2823 / 2021 


21-01-2022 


മാനന്തവാടി താലൂക്കിൽ അഞ്ചുകുന്ന് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ തോമസ്.വി.ആർ S / O 
രായപ്പൻ , വട്ടക്കുനി വീട് , പള്ളിക്കുന്ന് പി.ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അഞ്ചുകുന്ന് വില്ലേജിൽ പരേതൻറെ സഹോദരൻ ജോർജ്ജ് മുതൽപ്പേർ , വട്ടക്കുനി 
വീട് , പള്ളിക്കുന്ന് പി.ഒ , ബോധിപ്പിച്ച അപേക്ഷ അഞ്ചുകുന്ന് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 30-01-2019 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ 
മരണപ്പെട്ടു . അവിവാഹിതനാണ് അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ജോർജ്ജ് 


സഹോദരൻ 


59 


2 


സഹോദരി 


62 


3 


പൗത്രി 


37 


4 


പൗത്രൻ 


32 


5 


പൗത്രി 


43 


6 


അൽഫോൻസ.പി.ആർ 
ചിത്ര ( മരണപ്പെട്ട സഹോദരന്റെ മകൾ ) 
ഷിനീഷ് മരണപ്പെട്ട സഹോദരന്റെ മകൻ 
ലിസി ( മരണപ്പെട്ട സഹോദരന്റെ മകൾ ) 
മേരി ( മരണപ്പെട്ട സഹോദരന്റെ മകൾ ) 
ജോൺ.പി.എ ( മരണപ്പെട്ട സഹോദരന്റെ മകൻ ) 
ആൻസലിൻ ( മരണപ്പെട്ട സഹോദരന്റെ മകൾ 
ഫ്രാൻസിസ് ( മരണപ്പെട്ട സഹോദരന്റെ മകൻ 
ജോഷി ( മരണപ്പെട്ട സഹോദരന്റെ മകൻ ) 


| പൗത്രി 


49 


7 


| പൗത്രൻ 


52 


8 


പൗത്രി 


47 


9 


പൗത്രൻ 


38 


10 


| പൗത്രൻ 


35 


നമ്പർ : എച്ച്1-337 / 2021 


21-01-2022 


മാനന്തവാടി താലൂക്കിൽ , മാനന്തവാടി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ തോമസ്.പി . ജെ , S / O 
ജോസഫ് , പുല്ലാട്ട് ഹൗസ് , മാനന്തവാടി . പി . ഒ , കുഴിനിലം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മാനന്തവാടി വില്ലേജിൽ പരേതൻറെ ഭാര്യ മേരി , പുല്ലാട്ട് 
ഹൗസ് , മാനന്തവാടി .പി.ഒ , കുഴിനിലം ബോധിപ്പിച്ച അപേക്ഷ മാനന്തവാടി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 

02-07-2013 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4461 


Revenue Department 


01th February 2022 


1 


| മേരി 


ഭാര്യ 


63 


2 


മകൻ 


34 


സരിൻ.പി.റ്റി 
| നിബിൻ.പി.റ്റി 


3 


മകൻ 


32 


4 


| ലിയ തോമസ് 


മകൾ 


30 


നമ്പർ : H1-334 / 2022 


21-01-2022 


മാനന്തവാടി താലൂക്കിൽ പൊരുത്തന്നൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മുഹമ്മദ് S / O മൊയ്തു , പുതുക്കുടി 
വീട് , തരുവണ പി.ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി പൊരുത്തന്നൂർ വില്ലേജിൽ പരേതൻറെ മകൻ മുഹമ്മദ് സുഹൈൽ , പുതുക്കുടി വീട് , തരുവണ പി . ഒ , 
ബോധിപ്പിച്ച അപേക്ഷ പൊരുത്തന്നൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 03-02-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ മരണപ്പെട്ടു . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


കമറുന്നീസ 


ഭാര്യ 


48 


2 


ജുമൈലത്ത് 


മകൾ 


33 


3 


നുഫൈലത്ത്.പി.കെ 


മകൾ 


29 


4 


| മുഹമ്മദ് സുഹൈൽ 


മകൻ 


24 


നമ്പർ : എച്ച് 1-255 / 2022 


21-01-2022 


മാനന്തവാടി താലൂക്കിൽ പനമരം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ടി.പി.മമ്മു ഹാജി S / O മൊയ്തു , താന്നിയുള് 
ള പറമ്പത്ത് വീട് , പനമരം പി . ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പനമരം വില്ലേജിൽ പരേതൻറെ മകൻ മൊയ്തുട്ടി.ടി.പി , താന്നിയുള്ള പറമ്പത്ത് 
വീട് , പനമരം പി.ഒ ബോധിപ്പിച്ച അപേക്ഷ പനമരം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 28-12-2016 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ മരണപ്പെട്ടു . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| മൊയട്ടി.ടി.പി 


മകൻ 


71 


2 


ഇബ്രാഹിം കുട്ടി 


മകൻ 


69 


3 


ഉസ്മാൻ 


മകൻ 


65 


4 


മകൻ 


62 


| അബ്ദുൾ മജീദ് 
അബ്ദുൾ ജലീൽ 


5 


മകൻ 


60 


6 


സുബൈദ 


| മകൾ 


56 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4462 


KERALA GAZETTE 


Part III 


നമ്പർ : എച്ച് 1-2552022 


21-01-2022 


അവകാശ 


മാനന്തവാടി താലൂക്കിൽ പനമരം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കുഞ്ഞിപ്പാത്തു Wo 
മമ്മുഹാജി , താന്നിയുള്ള പറമ്പത്ത് വീട് , പനമരം പി . ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പനമരം വില്ലേജിൽ പരേതയുടെ മകൻ മൊയ്തുട്ടി.ടി.പി , 
താന്നിയുള്ള പറമ്പത്ത് വീട് , പനമരം പി.ഒ , ബോധിപ്പിച്ച അപേക്ഷ പനമരം വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 29-04-2019 -ൽ മരണപ്പെട്ടതായും 
പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കളും 
ഭർത്താവും മരണപ്പെട്ടു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴി ഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മൊയ്തട്ടി.ടി.പി 


മകൻ 


71 


2 


| ഇബ്രാഹിം കുട്ടി 


മകൻ 


69 


3 


മകൻ 


65 


4 


| ഉസ്മാൻ 
അബ്ദുൾ മജീദ് 
| അബ്ദുൾ ജലീൽ 


മകൻ 


62 


5 


മകൻ 


60 


6 


സുബൈദ 


മകൾ 


56 


നമ്പർ : എച്ച് 1-329 2022 


21-01-2022 


മാനന്തവാടി താലൂക്കിൽ നല്ലൂർനാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മൂസഹാജി .ആർ.വി 
ആർ.വി.ഹൗസ് , നാലാംമൈൽ , നല്ലൂർനാട് പി.ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായ 
1 അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി നല്ലൂർനാട് വില്ലേജിൽ പരേതൻറെ മകൻ അസ്ഹറുദ്ദീൻ മൂസ , 
ആർ.വി. ഹൗസ് , നാലാംമൈൽ , നല്ലൂർനാട് പി.ഒ ബോധിപ്പിച്ച അപേക്ഷ നല്ലൂർനാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 09-07-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
മാതാപിതാക്കൾ മരണപ്പെട്ടു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സൽമ . സി 


ഭാര്യ 


58 


2 


മകൻ 


31 


| മുഹമ്മദ് മഷർ 
അസ്ഹറുദ്ദീൻ മുസ് 


3 


| മകൻ 


27 


4 


ഹക്കീമ മൂസ് 


മകൾ 


25 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.02.01 05:05:28 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


